Kerala Gazette No . 25 dated 21st June 2011. 
PART I 


Section iv 


GOVERN 


De 


DELCONGO 


OF KERALA 


GOVERNMENT OF KERALA 


Industries (B ) Department 

NOTIFICATION 


G . O . (P ) No . 135/ 2011/ ID . Dated , Thiruvananthapuram , 23rd May 2011. 

S . R . O . No . 377/2011. — In exercise of the powers conferred by clause (f) 
of section 2 and section 5 of the Kerala Industrial Single Window Clearance 
Boards and Industrial Township Area Development Act, 1999 (5 of 2000 ), the 
Government of Kerala hereby declare KINFRA Marine Park , Beypore, Kozhikode 
District to be an Industrial Area of the State and constitute a Single Window 
Clearance Board for the said area to be known as “ KINFRA Marine Park , 
Beypore , Kozhikode Single Window Clearance Board ” for the purpose of speedy 
issue of various licences, clearances or certificates required under the various 
state enactments for setting up of small scale industrial undertakings or industrial 
undertakings with the members mentioned in the Schedule below , namely : - 


SCHEDULE 


(a) The Secretary (Industrial Promotion ), Industries Department, 
(b ) The District Collector, Kozhikode, 
(c) The Managing Director , Kerala Industrial Infrastructure Development 

Corporation (KINFRA), 
(d) The project - in -charge of KINFRA Marine Park , Beypore, Kozhikode 

District, 
(e ) The District Officer, Kerala State Pollution Control Board , Kozhikode , 
(f) The District Officer of the Electrical Inspectorate , Kozhikode, 


(g ) The District Officer, Town Planning Department, Kozhikode, 
(h ) The District Medical Officer of Health, Kozhikode, 
(i) The Deputy Chief Engineer, Transmission , KSEB , Kozhikode, 
(1) The District Officer, Factories and Boilers Inspectorate, Kozhikode, 
(k) Assistant Divisional Officer, Fire and Rescue Services , Kozhikode, 

(1) The Divisional Forest Officer, Kozhikode, 
(m ) The Deputy Commissioner , Commercial Taxes Department, Kozhikode , 
(n ) The Executive Engineer, Kerala Water Authority, Kozhikode, 

(0 ) The District Labour Officer, Kozhikode. 

Under sub -section (4 ) of section 5 of the said Act, the Government of Kerala 
hereby appoint the Secretary ( Industrial Promotion ), Industries Department to be 
the Chairman of the Board and the Project- in -charge of KINFRA Marine Park , 
Kozhikode to be its Convenor. 


By order of the Governor, 


T . BALAKRISHNAN , 
Additional Chief Secretary to Government. 


Explanatory Note 
( This does not form part of the notification , but is intended to indicate its 
general purport.) 

As per clause (f) of section 2 and sub - section (i) of Section 5 of the Kerala 
Industrial Single Window Clearance Boards and Industrial Township Area 
Development Act, 1999 (5 of 2000), Government may declare any area in the State 
to be an industrial area and constitute Single Window Clearance Board for the 
said area . Government have decided to declare the KINFRA Marine Park , 
Beypore , Kozhikode District to be an industrial area and constitute a Single 
Window Clearance Board for the said area . 

This notification is intended to achieve the above object. 


വ്യവസായ ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


സ . ഉ . ( അച്ചടി) നമ്പർ 135 / 2011/ വ്യവസായം. 


തിരുവനന്തപുരം, 2011 മേയ് 23. 


എസ്. ആർ. ഒ. നമ്പർ 377 / 2011. - 1999 - ലെ കേരള വ്യവസായ ഏക ജാലക 
ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ആക്ടിലെ (2000 - ലെ 5 ) 
2 -ാം വകുപ്പ് (എഫ്) ഖണ്ഡവും 5 -ാം വകുപ്പും പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ചുകൊണ്ട്, കേരള സർക്കാർ, കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരിലെ കിൻഫ 
മറൈൻ പാർക്കിനെ സംസ്ഥാനത്തെ ഒരു വ്യവസായ പദേ ശ മായി ഇതിനാൽ 
പ്രഖ്യാപിക്കുകയും ചെറുകിട വ്യവസായ സംരംഭങ്ങളോ വ്യവസായ സംരംഭങ്ങളോ 
ആരംഭിക്കുന്നതിന് വിവിധ സംസ്ഥാന നിയമങ്ങൾ പ്രകാരം ആവശ്യമായ ലൈസൻസുകൾ, 
ക്ലിയറൻസുകൾ അഥവാ സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ നൽകുന്നതിനായി പ്രസ്തുത 
പ്രദേശത്തിനുവേണ്ടി താഴെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തി 
“ കിൻഫ മറൈൻ പാർക്ക്, ബേപ്പൂർ, കോഴിക്കോട് സിങ്കിൾ വിൻഡോ ക്ലിയറൻസ് 
ബോർഡ് എന്ന പേരിൽ ഒരു ഏകജാലക ക്ലിയറൻസ് ബോർഡ് രൂപീകരിക്കുകയും 
ചെയ്യുന്നു , അതായത്: 


പട്ടിക 


( എ ) ഗവൺമെന്റ് സെക്രട്ടറി (ഇൻഡസ്ട്രിയൽ പ്രമോഷൻ), വ്യവസായ വകുപ്പ്, 
( ബി ) ജില്ലാ കളക്ടർ, കോഴിക്കോട്, 
( സി) മാനേജിംഗ് ഡയറക്ടർ, കിൻഫ, 
( ഡി) പ്രോജക്റ്റ്-ഇൻ- ചാർജ്ജ്, മറൈൻ പാർക്ക്, ബേപ്പൂർ, കോഴിക്കോട്, 
( ഇ ) ജില്ലാ ഓഫീസർ, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ 

ബോർഡ്, കോഴിക്കോട്, 
(എഫ്) ജില്ലാ ഓഫീസർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, കോഴിക്കോട്, 

( ജി ) ജില്ലാ ഓഫീസർ, ടൗൺ പ്ലാനിംഗ് വകുപ്പ്, കോഴിക്കോട്, 
(എച്ച്) ജില്ലാ ആരോഗ്യ മെഡിക്കൽ ഓഫീസർ, കോഴിക്കോട്, 
( ഐ ) ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, ട്രാൻസ്മിഷൻ കേരള സംസ്ഥാന 

വൈദ്യുതി ബോർഡ്, കോഴിക്കോട്, 
( ജെ ) ജില്ലാ ഓഫീസർ, ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് ഇൻസ്പെക്ടറേറ്റ്, 

കോഴിക്കോട്, 


( കെ ) അസിസ്റ്റന്റ് ഡിവി ഷ ണൽ ഓഫീ സർ, ഫയർ ആന്റ് റെസ് 

സർവ്വീസസ്, കോഴിക്കോട്, 
(എൽ) ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, കോഴിക്കോട്, 
( എം ) ഡെപ്യൂട്ടി കമ്മീഷണർ, വാണിജ്യ നികുതി വകുപ്പ്, കോഴിക്കോട്, 
(എൻ) എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള ജല അതോറിറ്റി, കോഴിക്കോട്, 

- ( ഒ) ജില്ലാ ലേബർ ഓഫീസർ, കോഴിക്കോട്. 

പ്രസ്തുത ആക്റ്റിന്റെ 5 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പ് പ്രകാരം ഗവൺമെന്റ് 
- സെക്രട്ടറി (ഇൻഡസ്ട്രിയൽ പ്രമോഷൻ), വ്യവസായ വകുപ്പ്- നെ ബോർഡിന്റെ 
ചെയർമാനായും മാനേജിംഗ് ഡയറക്ടർ, കിൻഫയെ അതിന്റെ കൺവീനറായും കേരള 
സർക്കാർ ഇതിനാൽ നിയമിക്കുന്നു. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 
- റ്റി . ബാലകൃഷ്ണൻ, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ, അതിന്റെ പൊതു ഉദ്ദേശ്യം 
വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

- 1999 - ലെ കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ 
നഗരപ്രദേശ വികസനവും ആക്ടിലെ ( 2000 - ലെ 5) 2 -ാം വകുപ്പ് (എഫ്) ഖണ്ഡവും 
5 -ാം വകുപ്പും പ്രകാരം സംസ്ഥാനത്തെ ഏതു പ്രദേശത്തെയും വ്യവസായിക പ്രദേശമായി 
പ്രഖ്യാപിക്കാവുന്നതും പ്രസ്തുത പ്രദേശത്തിനുവേണ്ടി ഏകജാലക ക്ലിയറൻസ് ബോർഡ് 
രൂപീകരിക്കാവുന്നതുമാണ്. കോഴിക്കോട് ജില്ലയിലെ “ ബേപ്പൂർ കിൻഫ മറൈൻ 
പാർക്ക് നിർമ്മിക്കുന്നതിന് അനുമതി നൽകുന്നതിനും അതിനുവേണ്ടി പ്രസ്തുത 
പ്രദേശത്തെ ഒരു വ്യവസായ പ്രദേശമായി പ്രഖ്യാപിക്കാനും പ്രസ്തുത മേഖലയ്ക്കായി 
ഒരു ഏകജാലക ക്ലിയറൻസ് ബോർഡ് രൂപീകരിക്കുവാനും കേരള സർക്കാർ തീരുമാനിച്ചു . 
-- മേൽപ്പറഞ്ഞ ആവശ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഈ 
വിജ്ഞാപനം. 


